Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 -2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


V 
GOVERND 


- 


STMENT OF ME 


त्य 


अपत 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


13th July 2010 
2010 ജൂലൈ 13 
22nd Ashadha 1932 
- 1932 ആഷാഢം 22 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ്/ ലേല പരസ്യം 

മേൽപ്പറഞ്ഞ വാഹനങ്ങൾക്ക് മുൻകൂട്ടി സീൽ ചെയ്ത 

ടെണ്ടറുകളും സ്വീകരിക്കുന്നതാണ്. ടെണ്ടറുകൾ നൽകാൻ 
നമ്പർ എ . ഇ .(2) 777/ 2009 . 

2010 ജൂൺ 14 . - ആഗ്രഹിക്കു ന്ന വർ ആയത് വെള്ള കടലാസിൽ എഴുതി 
കേരള ഗവർണ്ണർക്കു വേണ്ടി ക്യഷി വകുപ്പ് 

അ സി സ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചി നീ യർ ( കൃ ഷി ), 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, തിരുവനന്തപുരം, 

വെള്ളായണി പി . ഒ., തിരുവനന്തപുരം- 695 522 എന്ന്മുദ്രണം 
വെള്ളായണി പി . ഒ .-യുടെ ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ളതും 

ചെയ്ത കവറിൽ 28 - 7 - 2010 - ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായി 
വകു പ്പിന് ഉപ യോ ഗ മ ല്ലാ ത്ത തു മായ താഴെ പറയുന്ന 

കിട്ടക്ക ത്തക്ക വിധം അയയ്ക്കേ ണ്ട താണ്. ടെണ്ടറിനൊപ്പം 
വാഹനങ്ങൾ 28- 7 -2010 - ന് ഈ ഓഫീസിൽ വച്ച് പരസ്യമായി 

- മേൽപ്പറഞ്ഞ നിരതദ്രവ്യം ടി ഓഫീസിൽ കെട്ടിവച്ചതിന്റെ 
ലേലം/ ടെണ്ടർ വഴി വിൽപ്പന നടത്തുന്നു . 

രസീതോ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി) 

തിരുവനന്തപുരത്തിന്റെ പേരിൽ എടുത്ത ഡിമാന്റ് ഡ്രാഫ്റ്റോ 
ലേലത്തിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നവർ കൃത്യ 

ഉണ്ടാ യി രി ക്കേ ണ്ട താ ണ് . രസീതോ ഡാഫ് റ്റോ ഇല്ലാത്ത 
സമയത്ത് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിനു മുമ്പായി 

ടെൻഡറുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
താഴെ കാണുന്ന നിരക്കിൽ നിരതദ്രവ്യം ലേല സ്ഥലത്ത് 

കവറിന്റെ മുകളിൽ വാഹനത്തിന്റെ രജിസ്റ്റർ നമ്പർ രേഖപ്പെടു 
അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. 

ത്തിയിരിക്കേണ്ടതാണ്. ടെണ്ടറുകൾ 28-7 - 2010- ന് ഉച്ച കഴിഞ്ഞ് 
ക്രമ 

2.30 മണിക്ക് നടത്തുന്ന പരസ്യലേലത്തിനുശേഷം തദവസരത്തിൽ 
വാഹനവിവരം 
നമ്പർ 

രൂപ് 

സന്നിഹിതരായിട്ടുള്ള ടെണ്ടറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കു 
- 1 | KBT-3095 Ambassador Car 1985 

2,000 

ന്നതും ലേലത്തിലോ ടെണ്ടറിലോ കൂടുതൽ തുക കാണിക്കുന്ന 

വർക്ക് ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും ടിയാൻ 
KL -01-F -8121 Ambassador Car 1995 2 ,000 

ഉടൻ തന്നെ ലേലം/ ടെണ്ടർ തുകയുടെ മൂന്നിൽ ഒന്നു സംഖ്യ 
KL - 01 - A -5464 M & M 

നിര ത ദ വ്യം കഴിച്ച് ലേല സ്ഥല ത്തു വച്ചു തന്നെ 
- Commander Jeep 1993 | 2 ,000 

അടയ്ക്കേണ്ടതും ബാക്കി തുക ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തിയ 


മോഡൽ നിരതദ്രവ്യം 


13th JULY 2010] 


AGRICULTURE DEPARTMENT 


100 


2. ടെണ്ടറുകൾ സൂപ്രണ്ട് ജില്ലാ കൃഷിത്തോട്ടം കോട്ടുക്കൽ 

പി . ഒ ., അഞ്ചൽ എന്ന വിലാസത്തിൽ സീൽ ചെയ്ത 
കവറിൽ നൽകേണ്ടതാണ്. 


3. സർക്കാർ ലേലം/ ക്വട്ടേഷനുകൾക്കുള്ള എല്ലാ പൊതു 
നിബന്ധ നകളും ഇതിലും ബാധകമാണ്. കൂടു തൽ 
വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ ഫാം ഓഫീസിൽ 
നിന്ന് നേരിട്ട് അറിയാവുന്നതാണ്. 


ഉത്തരവു കിട്ടി 10 ദിവസങ്ങൾക്കകം അടച്ച് വാഹനം സ്വന്തം 
ചെലവിൽ നീക്കം ചെയ്യേണ്ടതുമാണ്. മേൽ വാഹനങ്ങളുടെ 
വിൽപ്പന നില വി ലു ളള മൂല്യ വർദ്ധിത നികു തിക്ക് 
വിധേയമായിരിക്കും. മേൽ പ്രസ്താവിച്ച നിബന്ധനകൾക്ക് 
വിപരീതമായി ലേലം/ ടെണ്ടർ കൊണ്ട ആൾ പ്രവർത്തിക്കുകയാ 
ണെങ്കിൽ ലേലം/ ടെണ്ടർ ചെയ്ത വാഹനം പുനർ ലേലം 
ചെയ്യുന്നതും ആയതിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം 
സംഭവിക്കുകയാണെങ്കിൽ ആയത് മുൻ ലേലം/ ടെണ്ടർ കൊണ്ട 
ആളിൽ നിന്നും ഈടാക്കുന്നതും ടിയാൻ അടച്ച നിരതദ്രവ്യം 
സർക്കാരിലേക്ക് കണ്ടു കെട്ടുന്ന തു മാ ണ്. അഥവാ പുനർ 
ലേലത്തിൽ ലാഭമുണ്ടാകുകയാണെങ്കിൽ ടിയാന് ആയതിൽ 
യാതൊരു വിധ അർഹതയും ഉണ്ടായിരിക്കുന്നതല്ല. ലേലം 
കഴിഞ്ഞാലുടൻ ലേലം/ ടെണ്ടർ നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം 
മടക്കികൊടുക്കുന്നതുമാണ്. ടെണ്ടർ/ ലേലത്തിൽപങ്കെടുക്കുന്നവർ 
മേൽ പ്രസ്താവിച്ച നിബന്ധനകൾ പാലിക്കേണ്ടതാണ്. ലേലം 
ചെയ്യാനുള്ള വാഹനം എല്ലാ പ്രവൃത്തി ദിവസവും രാവിലെ 
10 മണിമുതൽ 5 മണിവരെയുള്ള സമയങ്ങളിൽ അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി)യുടെ അനുവാദത്തോടെ 
ഈ ഓഫീസിൽ വന്ന് പരിശോധിക്കാവുന്നതും കൂടുതൽ 
വിവരങ്ങൾ ശേഖരിക്കാവുന്നതുമാണ്. യാതൊരു കാരണവും 
കൂടാതെ ലേല തീയതി മാറ്റുന്നതിനും ലേലം നിർത്തി വയ്ക്കുന്ന 
തിനും അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള പൂർണ്ണ അധികാരം 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ( കൃ ഷി ) യിൽ 
നിക്ഷിപ്തമാണ്. 


4. പരസ്യലേലം നടത്തിയശേഷംഅപ്പോൾ ഹാജരുള്ളവരുടെ 
സാന്നിദ്ധ്യത്തിൽ ടെണ്ടറുകൾ തുറക്കുന്നതും ലേലത്തിലോ 
ടെണ്ടറിലോ ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്ന 
ആളുടെ പേരിൽ ലേലം/ ടെണ്ടർ താല്ക്കാലികമായി 

സ്ഥിരപ്പെടുന്നതുമായിരിക്കും 
5. കൂടുതൽ തുക വാഗ്ദാനം ചെയ്ത ആളിന്റേത് ഒഴികെയു 

ള്ളവരുടെ നിരതദ്രവ്യം അപ്പോൾ തന്നെ തിരികെ നൽകു 
ന്നതായിരിക്കും. 


6. ലേലം/ ടെണ്ടർ താല്ക്കാലികമായി സ്ഥിരപ്പെടുത്തിക്കിട്ടിയ 
ആൾ നിരതദ്രവ്യം കൂടാതെ വാഗ്ദാനം ചെയ്ത തുക 
യുടെമൂന്നിലൊന്ന് അപ്പോൾ തന്നെ ഓഫീസിലടച്ച് 
രസീത് വാങ്ങേണ്ടതാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ (കൃഷി) 
കാര്യാലയം, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്, 

എഞ്ചിനീയർ. 


7. ലേലം/ ക്വട്ടേഷൻ മേലധികാരിയുടെ അംഗീകാരത്തിന് 
വിധേയമാകുന്നതും അംഗീകാരം ലഭിച്ചതായി അറിയിപ്പ് 
കിട്ടിയാൽ 15 ദിവസത്തിനകം ബാക്കിയുള്ള മുഴുവൻ 
തുകയും ഓഫീസിലടച്ച് രസീത് വാങ്ങി 50 രൂപ മുദ്രപത 
ത്തിൽ എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ട ശേഷം മാത്രമേ 
നാളീകേരം വിളവെടുക്കാനനുവദിക്കുകയുള്ളൂ. 
മൂപ്പെത്തിയ നാളീകേരം മാത്രമേ വിളവെടുക്കാനനുവദിക്കു 
കയുള്ളൂ. നാളീകേരം ശേഖരിക്കു ന്ന തിനു മുമ്പായി 
ഫാമിൽ നിന്ന് അനുമതി വാങ്ങിയിരിക്കേണ്ടതാണ്. 
നാളീകേരം ശേഖരിക്കുമ്പോൾ ഫാമിലെ കൃഷികൾക്കോ 
മറ്റ് വസ്തുവകകൾക്കോഎന്തെങ്കിലും നാശം സംഭവിച്ചാൽ 

അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ലേലക്കാരനായിരിക്കും. 
- 9 . എന്തെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസം ലേലം 

നടക്കാതിരുന്നാൽ ലേലം മാറ്റിവയ്ക്കാനുള്ള അധികാരം 
ഫാം സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരിക്കും. 


ലേലം/ ടെണ്ടർ നോട്ടീസ് 
നമ്പർ ബി. 284/2010. 

2010 ജൂൺ 26. 
- കോട്ടുക്കലിൽ പ്രവർത്തിക്കുന്ന കൊല്ലം ജില്ലാ കൃഷി 
തോട്ടത്തിലെ കായ്ഫലമുള്ള ഉദ്ദേശം 4000 തെങ്ങുകളിൽനിന്ന് 
1-8- 2010 മുതൽ 31-7-2011 വരെയുള്ള കാലയളവിൽ മൂപ്പെത്തിയ 
നാളീകേരം സ്വന്തം ചെലവിൽ വിളവെടുത്ത് കൊണ്ടുപോകുന്ന 
തിനുള്ള അവകാശം 30 -7 - 2010 വെള്ളിയാഴ്ച പകൽ 2 മണിക്ക് 
( അന്ന് അവധിയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം) 
പരസ്യമായി ലേലം ചെയ്തോ ടെണ്ടർമുഖേനയോ നൽകുന്നതിന് 
തീരുമാനിച്ചിരിക്കുന്നു . 
ടെണ്ടർ ഫോറത്തിന്റെ വില : 

അസ്സൽ രൂപ 400 + വാറ്റ് 

ഡ്യൂപ്ളിക്കേറ്റ് രൂപ 200 + വാറ്റ് 
നിരതദ്രവ്യം രൂപ 25,000. 

ടെണ്ടർ ഫോറം ലഭിക്കുന്ന അവ സാന തീയതിയും 
സമയവും 29 - 7 - 2010 , 3 മണി. 

ടെണ്ടർ സ്വീക രി ക്കു ന്ന അ വ സാ ന തീയ തിയും 
സമയവും - 30 -7 - 2010, 1 മണി. 

ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 30 - 7 - 2010 , 
2 മണി. 
1. ലേലം/ ടെണ്ടറിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 

ടെണ്ടറിനോടൊപ്പം 50 രൂപ മുദ്രപത്രത്തിൽ എഗ്രിമെന്റും 
നിശ്ചിത തുക നിരതദ്രവ്യവും കെട്ടിവയ്ക്കേണ്ടതാണ്. 
ടെണ്ടറിൽ 1 - 8 - 2010 മുതൽ 31 - 7 - 2011 വരെയുള്ള 
കാല യ ള വിൽ വിള വെ ടു ക്കുന്ന നാളീ ക ര ത്തിന് 
നൽകാവുന്ന പരമാവധി തുകയാണ് രേഖപ്പെടുത്തേണ്ടത്. 


കരിക്കിൻ കുലകൾ കെട്ടുക, തെങ്ങിന്റെമണ്ട വൃത്തിയാ 
ക്കുക, നാളീകേരം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നീ 
ജോലികൾ ലേലക്കാരന്റെ സ്വന്തം ചെലവിൽ ചെയ്യേണ്ട 
താണ്. ടി പ്രവർത്തനങ്ങളും വിളവെടുപ്പും ഫാമിലെ 
ഉദ്യോഗസ്ഥൻമാരുടെ മേൽനോട്ടത്തിലും പരിശോധന 

യ്ക്കും വിധേയമായിട്ടായിരിക്കണം. 
11 . ഓരോ വിളവെടുപ്പിനും ലഭിക്കുന്ന നാളീകേരത്തിന്റെ 
എണ്ണം ഫാമിൽ ബോദ്ധ്യപ്പെടുത്തിയ ശേഷം മാത്രമേ 
നാളീകേരം കൊണ്ടുപോകുവാൻ അനുവദിക്കുകയുള്ളൂ. 
മൂപ്പെത്തിയ നാളീകേരം സ്വന്തം ചെലവിൽ വിളവെടുത്തു 
കൊണ്ടുപോകുന്നതിനുള്ള അവകാശം ഒഴികെ ഫാമിലെ 
സ്ഥാവര ജംഗമ വസ്തുക്കളിലോ ഫാമിന്റെ ദൈനംദിന 
പ്രവർത്തനങ്ങളിലോ ലേലക്കാരന് യാതൊരു ബന്ധവും 
ഇല്ലാത്തതാകുന്നു . 
13 . ഫാം അവധി ദിവസങ്ങളിൽ നാളീകേരം വിളവെടുത്തു 

കൊണ്ടുപോകുവാൻ അനുവദിക്കുന്നതല്ല. 


ജില്ലാ കൃഷി ഫാം , 
അഞ്ചൽ, കോട്ടുക്കൽ പി . ഒ . 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


13th JULY 2010) 


AGRICULTURE DEPARTMENT 


101 


ടെണ്ടർ നോട്ടീസ് 
നമ്പർ സി . എൻ. പി . 8/ 2010 - 11 / 3. 

2010 ജൂൺ 23. 
പരപ്പനങ്ങാടി കോക്കനട്ട് നഴ്സറിയിൽ കായ്ഫലമുള്ള 
853 തെങ്ങുകളിൽ നിന്ന് 1- 8- 2010 മുതൽ 31 - 7- 2011 വരെയുള്ള 
കാല യളവിൽ മൂപ്പെത്തിയ തേങ്ങ ശേഖരിക്കുന്നതിനുള്ള 
അവകാശം വിൽക്കുന്നതാണ്. താല്പര്യമുള്ളവർ 2010 ജൂലൈ 
27 - ന് പകൽ 11 മണിക്കു മുമ്പ് ടെണ്ടർ കോക്കനട്ട് നഴ്സറി 
പരപ്പനങ്ങാടി ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. അന്നേദിവസം 
കോക്ക നട്ട് നഴ്സറിയിൽ വെച്ച് പകൽ 11 .30 - ന് ലേലം 
നടത്തുന്നതും, ലേലത്തിനുശേഷം ടെണ്ടർ തുറക്കുന്നതുമാണ്. 
ഏതെങ്കിലും കാര ണ വ ശാൽ ടി ദിവസം അവ ധി യായി 
പ്രഖ്യാപിക്കപ്പെട്ടാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ലേല 
നടപടികൾ നടത്തുന്നതാണ്. 


ചെല വിലും ഉത്ത ര വാ ദി ത്വ ത്തിലും വിള വെ ടുപ്പ് 
നട ത്ത ണ്ട തും തേങ്ങ യുടെ എണ്ണം ഓഫീസിൽ 
ബോദ്ധ്യപ്പെടുത്തിയതിനുശേഷം കോക്കനട്ട് നഴ്സറിയുടെ 
വെളിയിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. 
5. 2010 സെപ്റ്റംബർ 20 - നകം എല്ലാ തെങ്ങുകളുടേയും 
മണ്ട വൃത്തിയാക്കി കുലകൾ കെട്ടേണ്ടതാണ്. 
തേങ്ങ വിളവെടുപ്പ് 2011 ജൂലായ് 31- ന് കഴിഞ്ഞിരിക്കേണ്ട 
താണ്. ഇളംപ്രായത്തിലുള്ള കരിക്ക് യാതൊരുകാരണ 
വശാലും ഇടാൻ പാടുള്ളതല്ല. മറിച്ച് ചെയ്യുന്നതായി 
ശ്രദ്ധയിൽപ്പെട്ടാൽ അത്രയും എണ്ണം ലേലാവകാശത്തിന് 
പുറത്തുള്ളതായി കണക്കാക്കി അതിന്റെ വില ഫാം 
നിര ക്ക നു സ രിച്ച് ലേല | ടെണ്ടറുകാരനിൽ നിന്ന് 
വസൂലാക്കുന്നതായിരിക്കും. 
7. പ്രത്യേക കാരണം കാണിക്കാതെ തന്നെ ടെണ്ടർ/ ലേലം 
അസ്ഥിരപ്പെടുത്തുവാനുള്ള അധികാരം മലപ്പുറം ജില്ലാ 
പഞ്ചായത്ത് സെക്രട്ടറിയിൽ നിക്ഷിപ്തമായിരിക്കും. 
8. നിലവിലുള്ളതും സർക്കാർ കാലാകാലങ്ങളിൽ പുറപ്പെടു 
വിക്കുന്നതുമായ ടെണ്ടർ/ ലേല നിയമങ്ങളും ഇക്കാര്യ 
ത്തിലും ബാധകമായിരിക്കും. 


നിബന്ധനകൾ 


1. ടെണ്ടർ ഫോറം 400 രൂപ നിരക്കിൽ ( വിൽപ്പനനികുതി 
പുറമേ) പരപ്പനങ്ങാടി കോക്കനട്ട് നഴ്സറിയിൽ നിന്ന് 
24 - 7 - 2010 പകൽ മൂന്ന് മണി വരെ ലഭിക്കുന്നതാണ്. 
ഫോറത്തിന്റെ വില മടക്കി കൊടുക്കുന്നതല്ല. ഫോറം 

കൈമാറ്റം ചെയ്യുവാനും പാടില്ല . 
2. ടെണ്ടറിലോ ലേലത്തിലോ ഏറ്റവും കൂടുതൽ തുക 
വാഗ്ദാനം ചെയ്യുന്നയാൾ നിരതദ്രവ്യത്തിനു പുറമേ 
മൊത്തം ലേലത്തുകയുടെ മൂന്നിലൊന്ന് ഭാഗം അപ്പോൾ 
തന്നെ അടയ്ക്കേ ണ്ടതും അല്ലാത്ത പക്ഷം പ്രസ്തുത 
വ്യക്തിയുടെ നിരതദവ്യം സർക്കാ രി ലേക്ക് മുതൽ 
കൂട്ടുന്നതും ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർ 
ലേലം നടത്തുന്നതുമായിരിക്കും. 
ടെണ്ടറിലോ ലേലത്തിലോ പങ്കെടുക്കുന്നയാൾ ടെണ്ടർ/ 
ലേലസമയത്തിനു മുമ്പായി 2000 രൂപ നിരതദ്രവ്യം കെട്ടി 
വയ്ക്കേണ്ടതാണ്. 
ടെണ്ടർ/ ലേലം അംഗീകരിച്ച് അറിയിപ്പ് കിട്ടി 7 ദിവസത്തി 
നകം 50 രൂപയുടെമുദ്രപത്രത്തിൽ കരാർ എഴുതി 
നൽകേണ്ടതും ലേല / ടെണ്ടർ തുകയുടെ 5 % സെക്യൂരിറ്റി 
യായും ലേല/ ടെണ്ടർ തുകയുടെമൂന്നിലൊന്ന് ഭാഗം 
കിഴിച്ച് ബാക്കിതുകയും അടച്ച് ലേല / ടെണ്ടർകാരന്റെ 


9 . ഫാമിൽ നിന്നുള്ള നിർദ്ദേ ശ ങ്ങ ൾക്ക് വിരുദ്ധമായി 

പ്രവർത്തിക്കുകയോ വസ്തു വകകൾക്ക് ഏതെങ്കിലും 
വിധത്തിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തുകയോ ചെയ്താൽ 
അതിനുള്ള നഷ്ടപരിഹാരം ലേല / ടെണ്ടറുകാരനിൽ നിന്ന് 

വസൂലാക്കുന്നതായിരിക്കും. 
10 . പ്രവൃത്തി ദിവസ ങ്ങ ളിൽ രാവിലെ 8 മണി മുതൽ 

വൈകിട്ട് 5 മണി വരെ മാത്രമേ വിളവെടുപ്പ് നടത്താൻ 
അനുവദിക്കുകയുള്ളൂ. വിളവെടുപ്പ് ഇടവേള 45 ദിവസ 
ത്തിൽ കുറയുവാൻ പാടുള്ളതല്ല . കൂടുതൽ വിവരങ്ങൾക്ക് 
പ്രവൃത്തി ദിവസങ്ങ ളിൽ പര പ്പ ന ങ്ങാടി കോക്ക നട്ട് 
നഴ്സറിയുമായി ബന്ധപ്പെടേണ്ടതാണ്. 


- അഗ്രികൾച്ചറൽ ഓഫീസറുടെ 
കാര്യാലയം, 
കോക്കനട്ട് നഴ്സറി, 
പരപ്പനങ്ങാടി. 


( ഒപ്പ്) 
അഗ്രികൾച്ചറൽ ഓഫീസർ. 


